കേരള സ്റ്റേറ്റ് കോ -ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്, തിരുവനന്തപുരം 


വിജ്ഞാപനം 


നമ്പർ ഡബ്ല . ബി . ഇ ./ 2152/ 2014 . 


2014 ആഗസ്റ്റ് 6. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശനിയമം( 2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച്, കേരള സ്റ്റേറ്റ് കോ -ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം ഉൾപ്പെടുത്തി 
യിട്ടുള്ള പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനായി അത്തരം സേവനങ്ങൾ സംബന്ധിച്ച നിയുക്ത 
ഉദ്യോഗസ്ഥർ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി നിശ്ചിത സമയപരിധി എന്നിവ ഉൾപ്പെടുത്തി ഇതിനാൽ 
വിജ്ഞാപനം ചെയ്യുന്നു . 


( ഒപ്പ്) 
അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി- ട്രഷറർ. 


അനുബന്ധം 


കമ 


നിയുക്ത 
ഉദ്യോഗസ്ഥർ 


നമ്പർ 


സവനം 


സമയപരിധി 


ഒന്നാം 
അപ്പീൽ 
അധികാരി 


രണ്ടാം 
അപ്പീൽ 
അധികാരി 


- 1 അംഗത്വം ലഭിക്കൽ 15 ദിവസം 


സീനിയർ സൂപ്രണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
റീജിയണൽമാനേജർ മാനേജർ 


അഡീഷണൽ 
രജിസ്ട്രാർ 
സെക്രട്ടറി - ട്രഷറർ 


2 മരണാനന്തര 


30 ദിവസം 


- വൈസ് ചെയർമാൻ 


അഡീഷണൽ 
രജിസ്ട്രാർ 
സെക്രട്ടറി- ട്രഷറർ 


ബോർഡ് 
ഭരണസമിതി 


ധനസഹായം 


വൈസ്ചെയർമാൻ 


ബോർഡ് 
ഭരണസമിതി 


വൈസ്ചെയർമാൻ 


ബോർഡ് 
ഭരണസമിതി 


വൈസ്ചെയർമാൻ 


3 ചികിത്സാ - 30 ദിവസം 

അഡീഷണൽ 
ധനസഹായം 

രജിസ്ട്രാർ 

സെക്രട്ടറി 
- 4 ക്ഷേമബോർഡ് 30 ദിവസം 

അഡീഷണൽ 
വിഹിതം തിരികെ 

രജിസ്ട്രാർ 
ലഭിക്കൽ 

സെക്രട്ടറി 
അംഗങ്ങളുടെ ബോർഡ് 

അഡീഷണൽ 
മക്കൾക്കുള്ള ഭരണസമിതി 

രജിസ്ട്രാർ 
വിദ്യാഭ്യാസ ക്യാഷ് അംഗീകരിച്ചതിനുശേഷം സെകട്ടറി 
അവാർഡ് 

60 ദിവസം 
( സംസ്ഥാനത്ത് വിവിധ 
കേന്ദ്രങ്ങളിൽ 
പൊതുചടങ്ങുകൾ 
സംഘടിപ്പിച്ച് വിതരണം 
ചെയ്യുന്നതിനാൽ) 


ബോർഡ് 
ഭരണസമിതി 


കുറിപ്പുകൾ : 1. ഓരോ സേവനവും ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും സഹിതം എല്ലാ അർത്ഥത്തിലും 

സമ്പൂർണ്ണമായ അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതലാണ് നിശ്ചിത സമയപരിധി കണക്കാക്കുക. 


ഓരോ സേവനവും ലഭിക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ വെബ്സൈറ്റിൽ 
കൊടുത്തിട്ടുള്ളതിൻ പ്രകാരമായിരിക്കുന്നതാണ്. 


3. നിർദ്ദിഷ്ട അപേക്ഷാഫോറങ്ങൾ www. kscewb . kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


